44 


വനം 
വെളളം 
വൈദ്യാതി 


വന - ഈര്‍ജ - വികസന ജാഥ 
സെപ്‌ററംബര്‍ 11-14, 1986. 





കേരള ശാസ്്രതസാഹിത്ൃയ പരിഷത്ത” 


മലയാളം 
വനം _ വെള്ളം __ വൈദ്യുതി 


കേരള ശാസ'[ത സാഹിത്യ പരിഷത്ത്‌ 


അച്ചടി 
സന'ധ്യാ (പി ന്‍േറഴ്‌സ്‌, തിരുവനന്തപൂരം 
(പസാധനം 
കേരള ശാസ।ത സാഹിത്യ പരിഷത്ത" 
വില---അന്‍പതു പൈസ 
590 0.൧/96 ൧/8 13000 





വനം. വെളളം. വൈദ്യാതി. 





കാലവര്‍ഷം പിഴച്ചപ്പോഠം വരാംച്ചയും പവര്‍കട്ടും . കാല വര്‍ഷം 
തെല്ലൊന്നു ശക്‌തിപ്പെട്ടപ്പോഠം മണ്ണിടിയലും ഉരുള്‍ പൊട്ടലും വെളള 
പ്പ്ൊൊക്കവും. കാലവര്‍ഷം വീണ്ടും ക്‌“ഷീണിച്ചുപ്പോള്‍ വീണ്ടും പവര്‍ 
കട്ടി ന്‍െറ ഭീഷണി .. വിളനഷ'ടം . ആളപായം. തൊഴിലില്ലായ്‌മ. 


ഷ്‌ 


കാലവര്‍ഷം എല്ലാക്കൊല്ലവും ഒരുപോലെയായിരുന്നില്ല. ഇക്കൊ 
ല്ലെത്തെക്കാഠം വളരെ മഴ കുറഞ്ഞ കൊല്ലങ്ങളുണ്ടായിട്ടുണ്ട്‌. അതുപോ 
ലെ ഇക്കൊല്പത്തേക്കാഠം കൂടുതല്‍ തീ (വമായ മഴപെയ്‌ത, കൊല്ലങ്ങളു 
ണ്ടായിട്ടുണ്ട്‌”. എന്നാല്‍ ഇതയും കെടുതികഠം-മണ്ണിടിയലും വെളള 
പ്പ്യൊക്കവും ഒക്കെ ഇതിനൃ മുമ്പുണ്ടാകാറില്പല. അതുപോലെ കാല 
വര്‍ഷം താമസിച്ചാല്‍ ഇ(ത വലിയ വരാംച്ചയും ഉണ്ടാകാറില്ല. കഴിഞ്ഞ 
. കാല്‍ നൂററാണ്ടുകാലത്തെ അനുഭവം വച്ചു നോക്കുമ്പോരം ഒരു കാ 
ര്യം തെളിഞ്ഞുവരുന്നതു കാണാം. മഴയിലുളള ഏററക്കുറച്ചിലുകളു 
ടെ ഏലമായി ഉണ്ടാകുന്ന മണ്ണിടിയല്‍ വെളളപ്പൊക്കം വരഠംച്ച എന്നി 
വയുടെ തീക്ഷ്‌ണത കൂടിക്കൂടി വരുകയാണ്‌. 


എന്താണിതിനു കാരണം? ഒററവാക്കില്‍ ഉത്തരം പറയാം: വന 
നശീകരണം. സഹ്യാദ്രിയില്‍ പെയ്യുന്ന മഴ, അവിടെ നല്ല കാടുണ്ടാ 
യിരുന്ന പണ്ടുകാലത്ത”, പെട്ടെന്ന" കുത്തിയൊലിച്ച്‌ പുഴകളിലേ 
൭ വരുമായിരുന്നില്ല. അത" ഭൂമിയിലേക്ക്‌ ഉഴന്നിറങ്ങി പിന്നെ 
സാവകാശം ഉറവകളായി പുറത്തു വരുകയാണ്‌. പതിവ്‌ .-നല്പ കാ 
ടുളള (പദേശങ്ങളിലെ, ഉദാഹരണത്തിന കുന്തി പ്പുഴയിലെ, ജലവി 
താനം വര്‍ഷ കാലത്തും വേനല്‍കാലത്തും ഒരേപോലെയായിരിക്കും . 
പെരുമഴ പെയ്‌ താലും നദിയില്‍ വെളളം പെരുകില്ല. 


വന നശീകരണം നടന്നിടത്തെല്ലാം ഈ അവസ്‌ഥ മാറി. കഴി 
ഞ്ഞ ഏതാനും കൊല്ലങ്ങളില്‍ മഴക്കാലമായാല്‍ ഇടുക്കിയിലും വയ 


ക 


നാട്ടിലും മണ്ണിടിഞ്ഞും ഉരുഠംപൊട്ടിയും ഒട്ടേറെ നാശങ്ങളുണ്ടാകാറു 
ണ്ട്‌, വെളളപ്പ്ൊക്ക കെടുതികളും കൂടുതല്‍ തീ(വമായിരിക്കുക്യാ 
ണ്‌, അയുന്‍ കോവിലിലും പമ്പ, മണിമല, മീനച്ചല്‍ആറുകളിലെ 
ല്പാം കാട്ടില്‍ രണ്ടു കനത്ത മഴ പെയ്‌ താല്‍ വെളളം പെരുകും. എല്ലാം 
കൂടി കുട്ടനാട്ടില്‍ എത്തും. വവെളളപ്പ്യൊക്കമാകും. അതു തടയാന്‍ കാ 
ട്ടില്‍ മരം ഉണ്ടാക്കുകയേ നിവദുത്തിയുളളു. മററ്‌ മാര്‍ഗ'ഗങ്ങളില്ല. 


എന്നാല്‍ സര്‍ക്കാരിന്‍െറ അറിവോടെയും അറിയാതെയും വനം 
കൊളള നിര്‍ബാധം നടക്കുന്നു. (പാദേശികമായി ഇതിനെ ചോദ്യം 
ചെയ്യാന്‍ പററുന്നില്പ.പല കാരണങ്ങഠം കൊണ്ട”. ഒന്നാമതായി ഏതാണ്‌ 
പെര്‍മിറേറാടുകൂടി ചെയ്യുന്നത്‌, ഏതാണ്‌ അല്ലാത്തത്‌” എന്ന്‌ തിരി 
ച്ചറിയാന്‍ വിഷമം. രണ്ടാമതായി (പാദേശികമായി തൊഴിലില്ലായ്‌മ 
ക്ക പരിഹാരമാകുന്നതിനാല്‍ ഇതിനെ എതിര്‍ക്കാന്‍ പററാതെ വരു 
ന്നു. മൂന്നാമതായി പശ്ചിമഘട്ടത്തിലെ കാടൂകള്‍ നശിച്ചതുകൊണ്ട്‌ 
തങ്ങളുടെ കൃഷിക്ക്‌ നാശം വരുമെന്ന്‌, വെളളപ്പ്യൊക്കവും വറുതി 
യും വര്‍ധിക്കുമെന്ന്‌, വൈദ്യുതി ഉല്‍പാദനം തകരാറിലാകൃമെന്ന്‌ 
സ്വയമേവ വ്യക്‌ തമാകുന്ന ഒരു കാര്യമല്ല. പഠിക്കുകതന്നെ വേണം. 
എന്നാല്‍ “ആസ്ഥാന ശാസ്‌ (തജഞന്‍മാര്‍ ' സൈലന്‍റ്‌വാലി വി വാദ 
ക്കാലത്ത്‌” ചെയ്‌തത്‌ എന്താണ്‌? കാടും മഴയും തമ്മില്‍ ബന'ധമില്പ. 
(കടലില്‍ മഴ പെയ്യുന്നില്ലേ ?) വെട്ടിയിട്ട വനങ്ങഠം വീണ്ടും വനമായി 
വളരും. വനം വെട്ടുകയെന്നത്‌ സാമൃഹൃപൃരോഗതിക്ക്‌ ആവശ്യമാ 
ണ്‌ ....എന്നും മററൃം പഠിപ്പിക്കുക. ഫലമെന്തായി? ഇടുക്കിയും വയ 
നാടും വേനല്‍ക്കാലത്ത്‌ വെളളമില്ലാതെ വലയുന്നു. കൊല്ലത്തില്‍ 8365 
ദിവസവും തെളിനീര നല്‍കിയിരുന്ന ഉറവകടം എന്നേ വററിപ്പോയി, 
മണ്ണണൊലിച്ച്‌ റിസര്‍വോയറുകം തൂരുന്നു. നാട്ടില്‍ വെള്ളപ്പൊക്കവും 
വരാംച്ചയും തീക്ഷ്‌ണമാകുന്നു. ......... ഇതുകൊണ്ടെല്പാമുണ്ടാകുന്ന 
ദോഷങ്ങളെ രൂപ, പൈസയുടെ ശീലില്‍ ആക്കാന്‍ ഒന്നു ശ്രമിച്ചു 
നോക്കാം . 


കറടിന്‍െറ സാമ്പത്തികം 


ജലസംഭരണം, കാലാവസ്ഥാനിയന്ത്രണം. മണ്ണുസംരകഷണം , 
സസ്യ്യ, ജന്തു ജാതികളുടെ ഉറവിടം എന്നിവയൊക്കെയാണ്‌ കാടുകൊ 
ണ്ടുളള പരോക്‌ഷ ഉപയോഗങ്ങളില്‍ ചിലത്‌. ഇതിനെ ഒന്ന്‌ പണ 
ത്തിന്‍െറ കണക്കി ലാക്കി നോക്കാം . 


ജലസംഭരണം 


ഒരു ഹെക്്‌ടാര്‍ കാടിന്‌ 30 000 ഘനമീററര്‍വരെ മഴവെളളം സംഭരി 
ച്ചുവെക്കാനും (കമേണയായി വിട്ടുകൊടുക്കാനും കഴിയുമെന്ന്‌ പല 
പഠനങ്ങളില്‍ നിന്നുമായി തെളിഞ്ഞിട്ടുണ്ട്‌ . കാടില്ലെങ്കില്‍ ഇത്‌ നട 
ക്കില്ല- ഒരു ഹെക്‌ടാര്‍ സ്ഥലം കൃഷിചെയ്യാന്‍ (എല്ലാതരം വിളകളു 
ടെയും) ശരാശരി ഏതാണ്ട്‌ 3 000 ഘനമീററര്‍ വെളളമാണ്‌ വേണ്ടത്‌. 
അപ്പോള്‍ ഒരു ഹെക്‌ടാര്‍ കാടില്‍ സംഭരിക്കപ്പെടുന്ന വെളളം കൊണ്ട്‌ 
10 ഹെക്്‌ടാര്‍ സ്‌ഥലത്തെ കൃഷി നടത്താം. ഇത്‌ 'മാക്‌സിമ' മാണ്‌ . 
(പയോഗത്തില്‍ ഇതിന്‍െറ പകുതിയോ, കുറഞ്ഞത്‌ മുന്നിലൊന്നേ? 
സാക “ഷാത”കരിക്കാവുന്നതായിരിക്കും. അതായത്‌” ഒരു ഹെക്‌ടാര്‍ 
കാട്‌ 9-4 ഹെക്‌ടാര്‍ കടുഷിഭുൂമി നിലനിര്‍ത്തുന്നു-__അതായത്‌ ചുരു 
ങ്ങിയത്‌ 300-350 തൊഴില്‍ദിനങ്ങളെങ്കിലും സൃഷ്‌ടിക്കുന്നു; ദേശീ 
യോല്‍പന്നത്തില്‍ 22000. 13000 രൂപയുടെ വരധനവുണ്ടാക്കൂന്നു . 
അതായത്‌ 


ഒരു ച.കി. മീ. കാട” 30, 00095, 000 തെഴില്‍ ദിനങ്ങഠം 
12-13 ലക്‌ഷം രൂപയുടെ ദേശീ 
യോല്‍പന്നം 


നിര്‍ണായകമായ സന്‌ ദര്‍ഭത്തില്‍ , നവംബര്‍__ജനുവരിമാസക്കാ 
ലത്ത്‌, ആവശ്യമായ വെളളം ലഭ്യമാകുന്നതിന്‍െറ സാമ്പത്തിക(പാ 
ധാന്യം ഇതിലും എത്രയോ കൂടുതലാണ്‌ . 
മണ്ണൊലിപ്പ്‌ 

കാടില്പാതായാല്‍ മണ്ണ്ൊലിപ്പ" ശക്‌ തിപ്പെടുന്നു. നദിയുടെ അടി 
ത്തട്ടിലും പാടങ്ങളിലും മണ്ണൂിടിയുന്നു. (കമത്തില്‍ നാട” കൃഷിക്കു 
അധിപാസത്തിനും യോഗ്യമല്പാതായിത്തിരുന്നു. വെളളപ്പൊക്കവും 
 ഉരുഠംപൊട്ടലും കൂടുതല്‍ സാധാരണമായിത്തീരുന്നു. ഇവകൊണ്ടുണ്ടാ 
കുന്ന നഷ്‌ടം കണക്കാക്കുക എളുപ്പമല്പ. എന്നാല്‍ ജലസംഭരണികഠം__. 
ജലസേചനത്തിനുളളതും വൈദ്യുതോല്‍പാദനത്തിനുളളതും__മണ്ണൂടി 
ഞ്ഞൂ തൂര്‍ന്നാലത്തെ നഷാടം കണക്കാക്കാം. ഉദാഹരണമായി ഇടുക്കി 
ജലസംഭരണി തൂരുന്നു എന്നുവെക്കുക. വേറൊരു സ്‌ഥലത്ത്‌ അണ 
കെട്ടി വെളളം സംഭരിച്ച" വൈദ്യൂതി ഉണ്ടാക്കാന്‍ പററില്ല. നഷ്‌ടം നി 


ി 6 

കത്താനാകില്ല (പതിവര്‍ഷം 200-250 കോടി യുണിററ വൈദ്യുതി 
യുടെ ഉല്‍പാദനം ഇതുമൂലം. നഷ്‌ടപ്പെടുന്നു. അതിന്‍െറ ഫലമായി 
കാര്‍ഷിക.-വ്യാവസായിക മേഖലകളിലെ ദേശീയോല്‍പാദനത്തില്‍ (പ 
തി വര്‍ഷ 8300-50 കോടി രൂപയുടെ കുറവ്‌ വരുന്നതാണ്‌. ഇടുക്കി 
യുടെ ആവാഹക്‌ഷ്രേതമായ 650 ച. കി മീ. കാടിന്‍െറ മൂന്നിലൊരു 
ഭാഗം നശിച്ചാല്‍ മുപ്പതോ നാല്‍പതോ കൊല്ലത്തിനുള്ളില്‍ ഇത സംഭ 
വിക്കുന്നതാണ്‌ . അതായത്‌ ഒരു ച കി. മീ. കാട്‌ നശിച്ചാല്‍ പ്രതി 
വര്‍ഷം 2 കോടി രൂപയുടെ നഷ്‌ടം. ഒരു ഹെക്‌ടാര്‍ കാട്‌ നശിച്ചാല്‍ 
(പതിധര്‍ഷം 2 ലക്‌ഷം രൂപയുടെ നഷ്‌ടം. 40005000 തൊഴില്‍ ദിന 
ണ്ദോാം നഷ്‌ടം. ജലസംഭരണി കളുടെ ആവാഹക്‌ ഷേത്രത്തിലെ കാടി 
ന്‍െറമുല്യം ആത വലുത്വധണ്‌ ] 


ഴ്‌ 


യ 

ഇനി ഒരു ജലസേചന പദ്ധതിയുടെ കാര്യമെടുക്കാം. ഭാരതപ്പുഴ 
യില്‍ ആറേഴ്‌ പദ്ധതികളുണ്ട്‌. അവയിലെ റിസര്‍വോയറുകളെല്പാം 
മണ്ണടിഞ്ഞ്‌ തൂര്‍ന്നെന്നും, ആധവാഹ(പദേശം വരണ്ടെന്നും കരുതുക. 
എങ്കില്‍ 40,000 ഹെക്‌ടാര സ്‌ഥലത്തെ കാര്‍ഷി കോല്‍പാദനം പകുു 
തിയിലധികം കുറഞ്ഞുപോകും. ഇത്‌ 90 ലക്‌ഷം തൊഴില്‍ദിനങ്ങ 
ളൂടെ നഷ്‌ ടത്തിനും ദേശീയോല്‍പാദനത്തില്‍ ചുരുങ്ങിയത്‌ 8 കോടി 
രൂപയ്യടെ നഷ്‌ടര്തിനും കാരണമാകുന്നു. അരിയുൂല്‍പാദനത്തില്‍ 
80 000 ടണ്‍ കുറവുവരുന്നു. ഇത്‌ ജന്ന്‌ സങ്കല്‍പമല്ല, യാഥാര്‍ഥ്യമാ 
യി ധാറുകയാണ്‌. ഭാരതപ്പുഴയിലെ എല്ലാ ജലസം ഭരണികളും തൂര്‍ 
ന്നുകൊണ്ടിരിക്കയാണ്‌ . അവയില്‍നിന്നു കിട്ടുന്ന നനവെളളം ഡി 
സൈന്‍ചചെയ'തതിന്‍െറ മൂന്നിലൊന്നു പോലുമില്ല ഇന്ന്‌. ജലസംഭര 
ണികളുടെ , ആവാഹക “ഷ്രേതത്തിലെ കാടിന്‍െറ (പാധാന്യം ചെറു 
തൊന്നുമല്ല. വനനശീകരണത്തിന്‍െറ ഫലമായി എല്ലാ ജലസംഭരണി 
കളും നശിച്ച്കൊണ്ടിരിക്കയാണ്‌ . നാട്‌ അതി ഗുരൂതരമായ ഒരൂ 
(പതിസന'ധിയിലേക്കു്‌ നിങ്ങിക്കൊണ്ടിരിക്കയാണ്‌. 

ചുരുക്കം ചിലര്‍ക്ക്‌” അതിവേഗത്തില്‍ പണമുണ്ടാക്കാനുള്ള വ്യ 
രഗതയുടെയും, കാട്‌നന്‍െറ നിര്‍ണായകലപ്രാധാന്യം മനസിലാക്കാന്‍ 


കൂട്ടാക്കാത്ത ചിലരുടെ ബുദ്‌ധ!ശൂന്യതയുടെയും ഫലമായി, കേരള 
ത്തിറെറ സമ്പദ്‌വ്യവസ്ഥ ആകെ ഗുരുതരമായ ഒരവസ “ഥയിലേക്ക്‌ 


ന ഞ്ചി ക്കൊണ്ടിരിക്കുകയാണ്‌ ക 
സംഗതികാം ഫുങ്ങനെയെല്ലാമിരി ക്കെയാണ്‌ കേരളസര്‍ക്കാര്‍ 


ലേക ബാങ്കില്‍ നിന്ന്‌ കടമെടുത്ത്‌ ൫00 കോടി രൂപയുടെ ഒരു “സാമു 
ഹൃ വനവല്‍ക്കരണ പദ്ധതി ' ആരംഭിച്ചത്‌ , കേരളത്തെ സംബന്‌ധിച്ച 


റ്‌ 


ടത്തോളം കഴിവിനെതിരായ (പചാരണം നിര്‍ത്തിയാല്‍ മാത്രം മതിം 
കാട്ടു കൊളള തടഞ്ഞാല്‍ മാത്രം മതി സംഗതിക കുറെയൊക്കെ 
. രക്ഷപ്പെടും. ഇതിനകം കാട്ടില്‍ വരുത്തിവച്ച നാശങ്ങഠംക്ക്‌ കൃറെ 
ചികില്‍സയയം വേണ്ടി വരും. എന്നാല്‍ ഇവ൪ ചെയ'തതെന്താണ്‌? നോ 
ക്കെത്താത്ത ദൂരങ്ങളില്‍ തരിശുനിലങ്ങാം വ്യാപിച്ചു കിടക്കുന്ന വട 
ക്കേ ഇന്ത്യക്ക്‌” വേണ്ടി ആസു്രണം ചെയ്‌ത ഒരു പരിപാടി അതേ 
പടി ഇവിടെ ആവിഷ്‌ക്കരിക്കുക. നടപ്പാക്കാന്‍ പററില്ലെന്ന്‌ അറിഞ്ഞു 
കൊണ്ടുതന്നെ ഉദ്‌ ദേശ ശുദ്‌ധിയെപ്പററി സംശയം തോന്നാതെങ്ങനെ? 


കഴിഞ്ഞ മൂന്നു നാലു കൊല്ലമായി സാമുഹൃവനവല്‍ക്കരണ 
പരിപാടിയുമായി സഹകരിച്ചു പോന്ന പരിഷത്തിന്‌ നിസ്‌സഹകര 
ണവും എതിര്‍പ്പും പരസ്യമായി (പഖ്യാപിക്കേണ്ടിവന്നു . 


ി ൭ കൊല്ലം കൊണ്ട” 34 കോടി തൈകള്‍ വിതരണം ചെയ്യുമെന്നാ 
ണ്‌ പദ'ധതി പറയുന്നത”. ഇത്‌ സാധ്യമായതിന്‍െറ 5-6 മടങ്ങു 
വരും. പരിഷത്ത്‌ ഇതിനായി ഒരു സര്‍വേ നടത്തി ഒതു ഹെക്്‌ടാ 
റില്‍ കുറവു കൈവശ ഭൂമിയൂളള 37.3 ലക്ഷം വീട്ടുകാര്‍ക്കും 
കുടി പരമാവധി വേണ്ടിവരുന്നത്‌ 10 കോടി തൈകളാണ്‌ . 
അതില്‍ 6 കോടി തൈകളും ഫലവദുക്‌ഷങ്ങളുടേതാണ്‌. 


ത സോഷ്യല്‍ ഫോറസ്‌റററി പദ്ധതിയില്‍ ഫലവദൃക്ഷത്തൈ 
കഠം നല്‍കുന്നില്ല. മാതമല്ല അവരുടെ വിദഗ്‌ദ“ധാഭി (പയ (പകാ 
രം വേപ്പും യൂക്കാലിയും ഒന്നാന്തരം കാലിത്തീറയാണു താനും! 


൫ പദ്ധതി ലാഭകരമാണ്‌ എന്ന്‌ കാണിക്കാന്‍ ഉണ്ടാക്കിയിട്ടുളള 
കണക്കുകളൊന്നും തന്നെ നിജസ്‌ഥിതിയുമായി പൊരുത്തപ്പെ 
ടുന്നവയല്ല. 

൫ വനനശികരണത്തിന്‍െറ ഉത്തരവാദിത്വം മുഴുവന്‍ വിറകു കൊ 
ണ്ടുവരുന്ന, കാട്ടിനടുത്ത” ജീവിക്കുന്ന സ്‌ രതീകളുടെ മേല്‍ചുമ 


ത്താനാണ്‌ പദ്‌ധതി തായ്യാറാക്കിയവര്‍ (ശമിച്ചത്‌. കടുത്ത അന 
തിയാണത്‌, 


സാമൂഹ്യ വനവല്‍ക്കരണ പരിപാടിയിലെ തട്ടിപ്പിന്‍െറ വിവര 

ങ്ങ ദിവസേന പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്‌ , ഈ തട്ടിപ്പു 

! കളെപ്പററി. എ്തയോ മുമ്പുതന്നെ പരിഷത്ത'" പറഞ്ഞിരുന്നു. സുമ്മു 
ടെ നാട്ടിന്‍െറ സമ്പദ' വ്യവസ്ഥക്കു നിര്‍ണായക (പാധാധ്യമൂളള 


8 


നദീതട പദ്ധതി കളുടെ ആവാഹ ക്‌”ഷ്രേതത്തെ സംരക്‌'ഷിക്കാന്‍ പണ 
മില്ല ! അവിടെ മണ്‍സംരക്‌“ഷണ നടപടികഠം എടുക്കാനും പുനല്‍ 
വനവർല്‍ക്കരണത്തിനും ഫണ്ടില്ല. പക്‌ഷേ മരം വെട്ടിന്‌ ഒരു കുറവും 


ഇല്ലതാനും. 

കേരളം അതിഗുരുതരമായ ഒരു ആപത്തിലേക്ക്‌” നീങ്ങിക്കൊണ്ടി 
രിക്കുകയാണ്‌. നൂറുകണക്കിന്‌ കോടിരൂപ ചെലവിട്ട, നിര്‍മ്മിച്ച 
പദ്‌ധതികളെല്പറാം നശിക്കുമെന്ന മാതമല്ല. പദ്‌ധിതികം മുമ്പു 
ണ്ടായിരുന്നതിലും മോശമായ അവസ്‌ഥയിലേക്ക്‌ എത്തുകയും ചെ 
യും. പശ“ ചിമഘട്ടത്തിലെ കാട്‌ ഒരിക്കല്‍ നശിച്ചാല്‍ പിന്നെ വീണ്ടെ 
ടുക്കുക അതി (പ്രയാസമാണ്‌. അതിനുമുമ്പു തന്നെ മണ്ണ്ണൊലിച്ചു 
പോയി മൊട്ടക്കന്നുകളായി മററും. നദികളിലെ അടിത്തട്ടുകഠം മണ്ണി 
ട്രിഞ്ഞ്‌ ഉയര്‍ന്നു കൊണ്ടിരിക്കുന്നു. മലകളില്‍ നിന്ന്‌ കുത്തിയൊലി 
ച്ചു വരുന്ന വെളളം ഒലിച്ചു പോകറന്‍ വേണ്ട ആഴം ഇല്ലാത്തതിനാല്‍ 
കരകവിഞ്ഞ്‌ ഒഴുകുന്നു. (പളയം. പാടങ്ങളില്‍ മണ്ണുടിയുന്നു മോഹ 
ജാഞാദാരോ---ഹാരപ്പ തുടങ്ങിയ (പ്രാചീന ഇന്ത്യന്‍ നാഗരികതകഠം 
അമ്പേ നശിച്ചുത” ഇത്തരത്തിലുളള ഒരു പ്പ്രകിയയുടെ ഫലമായാണ്‌ 
എന്നാണ്‌ (പാക ചരി രരകാരന്‍മാര്‍ പറയുന്നത. 


ഇതുകൊണ്ടെല്പാമാണ്‌ പശചിമഘട്ടത്തിലെ വനങ്ങളെകുറിച്ച്‌ം 
(പത്യേകിച്ചും കച്ച്‌ മെന്‍റ്‌ ഏരിയയിലെ കാടുകളെ കുറിച്ച്‌ പരിഷ 
ത്തിന്‌ ഇ്രത ആശങ്ക. ജനങ്ങളുടെ രശ്രദ്‌ധ എതയും വേഗം. ഇതിലേ 
൭൭൦ തിരിയേണ്ടതാണെന്ന്‌ ഞങ്ങഠം: കരുതുന്നു. അതുകൊണ്ടാണ്‌ 
ഈ വന.ഈര്‍ജ-.വികസന പ്രചാരണ ജാഥയുടെ സമാപന പരിപാ 
ടിയായി കുച്ചുമെന്‍റ്‌ ഏരിയകളില്‍ സൂചനാത്‌ മകമായി മരം നടലി 
നെ എടുത്തത്‌, 

ഇത്‌ സുചനാത്‌ മകമാണെന്ന്‌' ഒരിക്കല്‍ കുടി പറയട്ടെ യുദ്ധ 
കാലമുറയില്‍ ഇതിനെ നേരിട്ടില്ലെങ്കില്‍ പിന്നെ പിടിച്ചാല്‍ കിട്ടില്ല. 
വനം വകുപ്പിന്‍െറ നൈസര്‍ഗിക വാസന വനം വെട്ടുന്നതിനാണ്‌ 
വച്ചുപിടിപ്പിക്കുന്നതിനല്പ. കാട്ടുകളളന്‍മാരക്ക്‌ അരുനിന്ന ശീലമേ 
അവര്‍ക്കുള്ള. ആത്‌മാര്‍ഥമായി പണിയെടുക്കുന്ന ഫോറസ്‌ററ്‌ 
പ്രപാദ്ടക” ഷന്‍ സ്‌ററാഫിന്‌ മേധാവി കളുടേയും കൊളളക്കാരുടേയും 
മര്‍ദനം അനുഭവിക്കേണ്ടിവരുന്നു. അവര്‍ക്ക്‌” പിന്‍ബലം നല്‍കാന്‍ 
നാട്ടുകാര്‍ക്കല്പാതെ മററാര്‍ക്കും തന്നെ പററില്ല. നാട്ടുകാര്‍ ജാ(ഗത്താ 
ഡി അവര്‍ക്ക്‌” പിന്‍ബലം നല്‍കുകയും മുന്‍ കൈ എടുക്കുകയും ചെ 
യാതില്ലെങ്കില്‍ ഏതാനു ംവര്‍ഷങ്ങള്‍ക്കുളളില്‍ പിന്നീടൊരിക്കലം രക”ഷ 
പ്പെടുത്താനാകാത്ത ഒരു പതനത്തിലേക്ക്‌ നമ്മുടെ നാട്‌ വഴുതി വീഴും. 


